Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


SOVERNMENT 


ക 


ം 


സം 


OF KERALA 


കേരള ഗസറ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2021 മാർച്ച് 9 
9th March 2021 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


1196 കുംഭം 25 
25th Kumbham 1196 


} 


10 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഫാൽഗുനം 18 
18th Phalguna 1942 


PART III 


Commissionerate of Land Revenue 


1848 


KERALA GAZETTE 


[ PART III 


( 9 ) 


Kodungallur Taluk 


നമ്പർ എ5-9059 / 2020 . 


2020 നവംബർ 9 . 


പരസ്യം 


നമ്പർ എ4-787112020 . 


2020 നവംബർ 10 . 


ചാവക്കാട് താലൂക്ക് , കടിക്കാട് വില്ലേജിൽ പൂളക്കാട്ട് 
വീട്ടിൽ മാക്കു മകൻ ഗോവിന്ദൻ എന്നയാൾ 20-9-1994 - ൽ 
മരിച്ചിട്ടുള്ളതാകുന്നു . ടിയാന്റെ പെൻഷൻതുക ലഭിക്കുന്നതി 
നുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് 
കാണിച്ച് ടിയാന്റെ അവകാശികൾ ഈ ആഫീസിൽ അപേക്ഷ 
ബോധിപ്പിച്ചുട്ടുള്ളതാകുന്നു . അപേക്ഷ പ്രകാരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് അവകാശികളെന്ന് 
അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗമായും 
കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


കൊടുങ്ങല്ലൂർ താലൂക്ക് , എറിയാട് വില്ലേജ് കണ്ടംപറമ്പത്ത് 
മാധവിക്കുട്ടി അമ്മ മകൻ വി . കെ . കരുണാകര മേനോൻ 
15-11-1989 - ൽ മരണമടഞ്ഞു . പരേതന്റെ ഭാര്യ ലക്ഷ്മിക്കുട്ടിയമ്മ 
ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
മാത്ര മാണ് അവ കാ ശികളെന്ന് കാണുന്നു . അപ്രകാരം 
അവകാശികളെ ചേർത്ത് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെ ങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത സമയം കഴിഞ്ഞും തപാൽ മാർഗ്ഗമായും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


1 


ശാരദ 


ഭാര്യ 


67 


നമ്പർ 


ബന്ധം 


2 


പംകുമാർ 


മകൻ 


49 


1 


ലക്ഷ്മിക്കുട്ടിയമ്മ 


ഭാര്യ 


84 


3 


രാജു 


48 


2 


ഇന്ദിര 


മകൾ 


65 


4 


44 


സെൽവകുമാർ 
നിത്യാനന്ദൻ 


3 


ശ്യാമള 


63 


5 


40 


4 


ഗിരിജ 


60 


( 10 ) 


5 


രാമചന്ദ്രൻ 


മകൻ 


56 


നമ്പർ എ5-8963 2020 . 


2020 നവംബർ 9 . 


6 


കണ്ണൻ 


51 


> 


ണ 


7 


രമാദേവി 


മകൾ 


49 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


താലൂക്കാഫീസ് , 
കൊടുങ്ങല്ലൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


ചാവക്കാട് താലൂക്ക് , വലപ്പാട് വില്ലേജിൽ പോക്കാക്കില്ലത്ത് 
വീട്ടിൽ കുഞ്ഞിമുഹമ്മദ് മകൻ മൊയ്തീൻകുട്ടി എന്നയാൾ 
15-4-1990 - ൽ മരിച്ചിട്ടുള്ള താകുന്നു . ഹൈവേ അതോറിറ്റി 
ഓഫീസിൽ ഹാജരാക്കുന്ന തിനു വേണ്ടി ഒരു അവ കാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ മു ണ്ടെന്ന് കാണിച്ച് ടിയാന്റെ 
അവകാശികൾ ഈ ആഫീസിൽ അപേക്ഷ ബോധിപ്പിച്ചുട്ടുള്ള 
താകുന്നു . അപേക്ഷ പ്രകാരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 
അപകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് ഹാജരാകേണ്ട 
താണ് . കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗമായും കിട്ടുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


Thalappilly Taluk 


പരസ്യം 


റഫ് . ബി1-847112020 . 


2020 ഒക്ടോബർ 28 . 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


ത ല പ്പിള്ളി താ ലൂ ക്കിൽ മ ണ ലി ത്ത 

വില്ലേ ജിൽ 
അമ്പലത്തിങ്കൽ വീട്ടിൽ രാഘ വൻ , എ . ഐ . എന്നയാൾ 
മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ചെല്ലമ്മ , പി . കെ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 6-8-2020 -ാം തീയതി മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
2 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


1 


ബീവാത്തു , എ . കെ . 


ഭാര്യ 


75 


2 


ഷംസുദ്ദീൻ , പി . എം . 


മകൻ 


44 


3 


മജീദ് , പി . എം . 


42 


4 


ഖദീജ 


38 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ചെല്ലമ്മ , പി . കെ . 


ഭാര്യ 


77 


താലൂക്കാഫീസ് , 
ചാവക്കാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


2 


സന്തോഷ് കുമാർ , ആർ . 


മകൻ 


46 


148 


9th MARCH 2021 ] 


COMMISSIONERATE OF LAND REVENUE 


1849 


മേൽ പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം തലപ്പിള്ളി തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


കാണിച്ചുകൊണ്ട് പരേതരുടെ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ ഹാജരായി രേഖാ മൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . തപാൽ മാർഗ്ഗമോ നിശ്ചിത കാലാവധി 
ക്കു ശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ പരിഗണി 
ക്കുന്നതല്ല . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


താലൂക്കാഫീസ് , 
തലപ്പിള്ളി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ബം 


ഒാമന 


മകൾ 


60 


Chalakkudy Taluk 


( 3 ) 


നമ്പർ സി2-1057212020 . 


2020 നവംബർ 10 . 


പരസ്യം 


( 1 ) 


നമ്പർ സി2-10605 / 2020 . 


2020 നവംബർ 10 . 


ചാലക്കുടി താലൂക്ക് , ആളൂർ വില്ലേജിൽ വെള്ളാഞ്ചിറ 
ദേശത്ത് പീണിക്കൽ വീട്ടിൽ കുട്ടൻ മകൻ നാരായണൻ , പി . കെ . 
എന്നയാൾ 14-3-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും അവരുടെ 
അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട 
തിലേക്ക് ടിയാന്റെ മകൻ മോഹനൻ , പി . എൻ , സമർപ്പിച്ച 
അപേക്ഷയെക്കുറിച്ച് വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണുന്നതിൽ അവരെമാത്രം 
അവകാശികളായി കാണിച്ചുകൊണ്ട് പരേതന്റെ ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
ദിവ സ ത്തി നകം ഈ 

ആ ഫീ സിൽ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേ ണ്ട താണ് . തപാൽ 
മാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കുശേഷമോ സമർപ്പിക്കപ്പെടുന്ന 
അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


മു തൽ 


ചാലക്കുടി താലൂക്ക് , കോടശ്ശേരി വില്ലേജിൽ , മേട്ടിപ്പാടം 
ദേശത്ത് ഉണിക്കോത്ത് വീട്ടിൽ ശങ്കരൻ കുട്ടി മകൻ 
മനോജ് , യു . എസ് . എന്ന യാൾ 15-6-2020 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികൾക്ക് അനന്തരാ 
വകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേയ്ക്ക് ടിയാന്റെ മാതാവ് 
വള്ളിയമ്മ സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
മാത്രമാണ് പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന് 
കാണുന്നതിൽ അവരെമാത്രം അവകാശികളായി കാണിച്ചു 
കൊണ്ട് പരേതന്റെ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
ത പാ ൽ മാർഗ്ഗമോ നിശ്ചിത കാലാ വ ധി ക്കു ശേഷമാ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


30 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


85 


2 


മകൻ 


66 


കുഞ്ഞുകുട്ടി 
അരവിന്ദൻ , പി . എൻ . 
മോഹനൻ , പി . എൻ . 
രാജൻ , പി . എൻ . 


3 


63 


കമ് 


പേര് 


പരേതനുമായുള്ള വയസ് 


4 


60 


> 


നമ്പർ 


ബം 


5 


മകൾ 


58 


കൗസല്യ 
രാജേഷ് ബാബു 


6 


മകൻ 


55 


1 


ഗ്രീഷ്മ 


ഭാര്യ 


32 


2 


അനാമിക , യു . എം . 


മകൾ 


11 


നമ്പർ സി2-10685 2020 . 


2020 നവംബർ 10 . 


3 


വള്ളിയമ്മ 


മാതാവ് 


67 


നമ്പർ സി2-10573 2020 . 


2020 നവംബർ 10 . 


ചാലക്കുടി താലൂക്ക് , അളൂർ വില്ലേജിൽ വെള്ളാഞ്ചിറ 
ദേശത്ത് പുത്തൻ പറ മ്പിൽ വീട്ടിൽ കുഞ്ഞാണ്ടി മകൻ 
ഗോവിന്ദൻ , പി . കെ . എന്നയാൾ 22-11-1996 -ാം തീയതിയിലും 
ഗോവിന്ദൻ , പി . കെ . ഭാര്യ സുഭദ്ര , സി . 24-10 -2018 -ാം 
തീയതിയിലും മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികൾക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേയ്ക്ക് ടിയാളുടെ 
മകൾ ഓമന സമർപ്പിച്ച അപേക്ഷ യെ ക്കു റിച്ച് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവർ മാത്രമാണ് പരേതരുടെ നിയമാനുസൃത അവകാശി 
യെന്ന് കാണു ന്ന തിൽ അവ ര മാത്രം അവ കാശിയായി 


ചാലക്കുടി താലൂക്ക് , കിഴക്കേ ചാലക്കുടി വില്ലേജിൽ 
മാള ക്കാ രൻ കടവ് റോഡ് ദേശത്ത് പോയ്ക്കൽ വീട്ടിൽ 
പൗലോസ് മകൻ ജോർജ്ജ് , പി . പി . എന്നയാൾ 18-8-2019 -ാം 
തീയതി മര ണ പ ട്ടു വെന്നും അവരുടെ അവകാശികൾക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേയ്ക്ക് ടിയാന്റെ 
ഭാര്യ ലാലി സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
മാത്രമാണ് പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന് 
കാണു ന്ന തിൽ 

അ വ ര മാത അവ കാശികളായി 
കാണിച്ചുകൊണ്ട് പരേതന്റെ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ ഹാജരായി രേഖാ മൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . തപാൽ മാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കു 
ശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


Gaz , No. 10 / 2021 / DTP ( CLR ) . 


149 


